Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


I 


s 


GOVERNO 


വ 


കേരള 


ൽ സർക്കാ 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th December 2011 
2011 ഡിസംബർ 27 
6th Pousha 1933 
| 1933 പൌഷം 6 


വാല്യം 56 


നമ്പർ 


PART III 
Labour Department 


NOTICES 


(1 ) 


Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days from the date of publication of this notice 
in the Official Gazette . If no such claims are received 
within the stipulated time limit, the entire amount of 
compensation will be disbursed to the dependents 
mentioned above . Claims, if any , preferred thereafter will 
not be considered . 


No . WCA - 666 /2011 . 

28th November 2011 . 
Whereas the Executive Engineer, Electrical Division , 
KSEB , Attingal has deposited with this Court an amount 
of 7 , 18 , 960 (Rupees Seven lakhs eighteen thousand 
nine hundred and sixty only ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri Gopakumar who met with a fatal accident on 
26 - 3 - 2011 arising out of and in the course of his 
employment as under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Nedumangad it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 ( 1) (d ) 
of the Workmen s Compensation Act, 1923. 
DETAILS OF DEPENDENTS 

Relationship Age 
Name and Address with the ( in case 
No . 

employee of Minor ) 
| 1 Sri K . Gopinathan , 

Father 
Ajayalayam, 
Panaykode, Aryanad , 

Nedumangad 
2 Smt. Nisha 

- do . 

Wife 
- 3 Master Nanda Gopan do . 

- 14 


Sl. 


KSEB ഇലക്ട്രിക്കൽ ഡിവിഷൻ, ആറ്റിങ്ങലിന്റെ കീഴിൽ 
കോൺട്രാക്ട് ജോലി നോക്കി വരവെ 26 -3 - 2011- ൽ മാരകമായി 
അപകടമുണ്ടായി മ ര ണ മ ട ഞഞ്ഞ് ശീ . ഗോപ കു മാറിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
| 7, 18 ,960 (ഏഴുലക്ഷത്തിപതിനെട്ടായിരത്തി തൊള്ളായിരത്തി 
അറുപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെആശ്രിതരായി 
തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആര്യനാട് 
പനയ്ക്കോട് അജയാലയത്തിൽ ( 1) ശ്രീ . കെ . ഗോപിനാഥൻ 
( പിതാവ്), ( 2 ) ശ്രീമതി നിഷ (ഭാര്യ ), (3 ) നന്ദ ഗോ പൻ 
( മ ക ൻ ) എ ന്നി വ ർ മ ാ ത മ യൂ ടൂ വ ന്ന് റിപ്പോർട്ട് 
ചെയ്തി രി ക്കു ന്നു . അപ്രകാരമുള്ള ആശിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 


Son 


27th Dec. 2011] 


LABOUR DEPARTMENT 


148 


സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട -- ഏണിക്കര ഹൈസ്ക്കൂ ളിനു സമീപം മധു സൂ ദ ന 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ - വിലാസത്തിൽ ( 1) ശ്രീമതി വസുന്ധര അമ്മ (മാതാവ്), 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 

(2 ) ശ്രീമതി ഒ. ഷീജ ( ഭാര്യ ), (3) മാസ്റ്റർ എം .മഹേഷ് ( മകൻ), 
വിതരണം ചെയ്യുന്ന താ ണ് . അതിനു ശേഷം സമർപ്പിക്കുന്ന 

(4 ) കുമാരി എസ്. കാർത്തിക (മകൾ), (5) ജഗതി ഈശ്വര 
അവകാശവാദങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കുന്നതല്ല . 

വിലാസം റോഡിൽ ബിന്ദു വിൽ ശ്രീമതി അഞ്ജു (മകൾ) 

എന്നിവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
( 2 ) 

അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
No . WCA - 58/ 2011 . 

7th December 2011. 

ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
Whereas the Divisional Finance Manager, Southern നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
Railway, Thiruvananthapuram has deposited with this Court ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
an amount of 2 ,78,260 (Rupees Two lakhs seventy eight 

ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
thousand two hundred and sixty only ) as Workmen s 

യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
Compensation payable to the dependents of the deceased 

തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
workman Sri R . Madhusoodhanan Nair who met with a 
fatal accident on 7 - 3 - 2010 arising out of and in the course 

ചെയ്യു ന്ന താ ണ് . അ തിനു ശേഷം സമർപ്പിക്കു ന്ന 
of his employment under the above employer. 

അവകാശവാദങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കുന്നതല്ല . 
And whereas an enquiry conducted through the 

Office of the 
Assistant Labour Officer, Nedumangad it is understood 

State Advisory Contract 

(Sd.) 
that the following persons are dependents of the deceased 

Labour Board, 

Commissioner for Workmen s 
workman within the meaning of Section 2 ( 1 ) (d ) of the 

Thiruvananthapuram . 

Compensation . 
Workmen s Compensation Act , 1923. 


NOTICE 
No. WCA - 197/ 2011. 

6th June 2011. 
Whereas , the Officer Commanding, 1445 BCC 
(GREF ), C /o 56 APO has deposited with this Court a sum 
of 4, 03,320 (Rupees Four lakhs three thousand three 
hundred and twenty only ) as Compensation to be 
distributed to the dependents of the deceased 
Sri Manoj, S . who met with a fatal accident while 
employed under the GREF and whereas it is reported 
that 


am 


DETAILS OF DEPENDENTS 

Relationship Age 
Name and Address with the (in case 
No. 

employee of Minor ) 
| 1 Smt. Vasundhara Amma, 

Mother 
Madhusoodhana Vilasom , 
Near Eanikkara High School, 
Karakulam , 

Thiruvananthapuram 
2 Smt. O . Sheeja do . Wife 
3 Master M. Mahesh do . Son - 11 
4 Kumari S . Karthika do. Daughter 
5 Smt. Anju , S ., 

Bindu , EVRA -536 , 
Jagathy, 

Thiruvananthapuram - 14 

Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days from the date of publication of this notice 
in the Official Gazette. If no such claims are received within 
the stipulated time limit, the entire amount of compensation 
will be disbursed to the dependents mentioned above . 
Claims, if any, preferred thereafter will not be considered . 

- സതേൺ റെയിൽവേയുടെ കീഴിൽ ടെക്നീഷ്യൻ ആയി 
ജോലി നോക്കി വരവെ 7- 3- 2010 - ന് മാരകമായി അപകടമുണ്ടായി 
മര ണ മടഞ്ഞശീ. ആർ. മധു സൂദനൻ നായരുടെആശ്രിതർക്ക് 
തൊഴി ലാളി നഷ്ടപ രി ഹാരം നൽകു ന്ന തി നായി 
2,78, 260 (രണ്ടുലക്ഷത്തിഎഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി 
അറുപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 

തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അ നു സരിച്ച് നിർ വചിച്ചപകാരം ടിയാന്റെ 
ആശിത രായി തിരു വ ന ന്ത പുരത്ത് കരകുളം വില്ലേജിൽ 


1. Smt. Dhanya , R . (Wife ) , Kiliyikkasseril 

Puthiyavila North Kandalloor, 

Pattoli Market P. O ., Alappuzha 
2. Master Abhiram (Minor Son ) do . 
- 3. Master Abhinav ( Minor Son ) do . 
4 . Smt. Soudhamini (Mother) 

do . 
- 5. Sri Sukumaran (Father) 


do . 


- are his only dependents as defined under Section 2 (1 ) 

(d ) of the Workmen s Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons 
mentioned above. Claims preferred thereafter will not be 
considered. 


27th DEC. 2011] 


LABOUR DEPARTMENT 


149 


ഗഫ്- ൽ ജോലി നോക്കി വരവെ അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . മനോ ജ് , എസ്. - ന്റെ ആശ്രിതർക്ക് 
വർക്ക് മെൻ സ് കോമ്പൻസേഷൻ നൽകുന്ന തി നായി 

4,03,320 ( നാലു ലക്ഷത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് 
രൂപ മാത്രം) ഈ ആഫീ സിൽ കെട്ടി വച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
1. ശീമതി ധന്യ, ആർ. ( ഭാര്യ ), കിളി യിക്ക ശ്ശേരിൽ, 

പുതി യ വിള നോർത്ത്, 
കണ്ടല്ലൂർ, പട്ടോളി 

മാർക്കറ്റ് പി . ഒ., ആലപ്പുഴ 
2 . മാസ്റ്റർ അഭിരാം 

( പ്രായപൂർത്തിയാകാത്ത മകൻ) 
3. മാസ്റ്റർ അഭിനവ് 

( പ്രായപൂർത്തിയാകാത്ത മകൻ) 
- 4. ശ്രീമതി സൗദാമിനി ( മാതാവ്) 
- 5. ശ്രീ. സുകുമാരൻ ( പിതാവ്) 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന് മേൽ വിവരിച്ച 
നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും 
ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Regional 
Joint Labour Commissioner, 
Kollam. 


| ( Sd.) 
Commissioner for Workmen s 

Compensation . 


